27 


( 5 ) 


നമ്പർ എ3-3628 / 2021 . 


2021 ജൂലൈ 26 . 


മുകളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , 3 , 4 , 5 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്കു നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ ത പാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി 
വില്ലേജിൽ ഈട്ടിച്ചുവട് മുറിയിൽ പ്ലാംകൂട്ടത്തിൽ വീട്ടിൽ 
സരസമ്മ പി . ആർ . എന്നവർ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
അവകാശസർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതയുടെ 
ഭർത്താവ് എബ്രഹാം പൗലോസ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അങ്ങാടി വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയതിൽ ടിയാൾ 24-1-2021 -ാം തീയതി മരണപ്പെട്ടിട്ടു 
ള്ളതാണെന്നും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 
പേരു പറയുന്നയാൾ മാത്രമാണുള്ളതെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് . 


( 2 ) 


അ ന്വഷണം 


നമ്പർ സി2-7692 / 2021 . 


2021 ജൂലൈ 30 . 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


അടൂർ താലുക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ കരുവാറ്റ മുറി 
യിൽ കനക ഭവനിൽ വിലാസിനി അമ്മ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് അപേക്ഷയിൻ മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
നടരാജൻ , എൻ . 22-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . 
പരേതന്റെ നിയ മാനു സത അവകാശികൾ 

ചുവടെ 
ചേർക്കുന്നവരാണെന്ന് പെരിങ്ങനാട് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


എബ്രഹാം പൗലോസ് 


ഭർത്താവ് 


79 


പരേതയുടെ അവകാശിയായി മുകളിൽ പറയുന്നയാൾ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ് . 


പക്ഷം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


വിലാസിനി അമ്മ 


ഭാര്യ 


56 


2 


അഖിൽ , എൻ . 


മകൻ 


32 


താലൂക്കാഫീസ് , 
റാന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


3 


അഞ്ജലി , വി . 


മകൾ 


29 


അനന്തരാവകാശ 


Adoor Taluk 


മുകളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , 3 കക്ഷികൾ പേരിൽ 

സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്കു നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , ത പാലിലോ ലഭിക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-7817 / 2021 . 


2021 ജൂലൈ 30 . 


താലൂക്കാഫീസ് , 
അടൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Konni Taluk 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ തുവയൂർ വടക്ക് 
മുറിയിൽ എബനേസർ ഹോമിൽ സാം ജോർജ്ജ് കോശി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
പിതാവ് ഡോ . റ്റി . ജി . കോശി 13-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ള 
തായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
ചുവടെ ചേർക്കുന്നവരാണെന്ന് ഏറത്ത് വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പരസ്യം 


നമ്പർ എ5-5968 / 2021 . 


2021 ജൂലൈ 28 . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഏലിയാമ്മ കോശി 


ഭാര്യ 


69 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേജിൽ നന്ദനം വീട്ടിൽ സനിൽ , എസ് . പണിക്കർ 
എന്നയാൾ 22-5-2021 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം 
മാറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ലീന , ജി . 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖന് അന്വേഷണം നടത്തിയതിൽ ടിയാൻ 22-5-2021 -ാം 
തീയതിയിൽ മരിച്ചു പോയിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


2 


ആനി ജോർജ്ജ് 


മകൾ 


53 


3 


സൂസൻ മാത 


50 


3 3 


4 


റൂബി മാത്യൂസ് 


45 


5 


5 


സാം ജോർജ്ജ് കോശി 


മകൻ 


36 


437 


28 


പേര് 


വയസ് 


( 2 ) 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ എ3-9546 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


1 


തങ്കമണിയമ്മ 


മാതാവ് 


65 


2 


ലീന , ജി . 


ഭാര്യ 


42 


3 


അശ്വിൻ സനിൽ 


മകൻ 


19 


4 


ആർദ്ര സനിൽ 


മകൾ 


15 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ 
പായിപ്പാട് മുറിയിൽ രോഹിണി നിലയം വീട്ടിൽ അമ്പിളി 
രവീന്ദ്രൻ , ടിയാളുടെ ഭർത്താവ് രവീന്ദ്രൻ , കെ . മരണപ്പെട്ടു 
പോയിയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ വീയ പുരം വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
രവീന്ദ്രൻ , കെ . 27-2-2021 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു 
പിൻ തുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


താഴ 


മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവകാശികൾ എന്നുള്ളതിന് അ വകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള 
പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


കുഞ്ഞമ്മ 


മാതാവ് 


80 


2 അമ്പിളി രവീന്ദ്രൻ 


ഭാര്യ 


45 


3 


അരുന്ധതി രവീന്ദ്രൻ 


മകൾ 


23 


ALAPPUZHA DISTRICT 


4 ആരോമൽ രവീന്ദ്രൻ 


മകൻ 


21 


Karthikappally Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-7982 / 2021 . 

2021 ആഗസ്റ്റ് 2 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ ടി 
പടിഞ്ഞാറ് മുറി യിൽ പൗർണ്ണമി വീട്ടിൽ ബെറ്റി , എം . 
ടിയാളുടെ പിതാവ് കായംകുളം വില്ലേജിൽ ചേരാവള്ളി 
മുറിയിൽ മംഗലശ്ശേരിൽ വീട്ടിൽ കെ . കെ . വാസുദേവൻ 
മരണപ്പെട്ടുപോയിയെന്നും പരേതന്റെ പെൻഷൻ കുടിശ്ശിക 

കൈപ്പറ്റുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പത്തിയൂർ വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
കെ . കെ . വാസുദേവൻ 13-6-2019 - ൽ മരണപ്പെട്ടുപോയിയെന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതനായ രവീന്ദ്രൻ , കെ . - യുടെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ നാല് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ3-10566 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


അവ കാശ 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ ടി 
മുറിയിൽ ഒതളംപാട്ട് വീട്ടിൽ മായവിഷ്ണദാസ് ടിയാളുടെ 
ഭർത്താവ് വിഷ്ണദാസ് മരണപ്പെട്ടുപോയിയെന്നും വിവിധ 
ആവശ്യങ്ങൾക്കായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
വീയപുരം വില്ലേജാഫീ സർ മുഖേന അന്വേ ഷ ണ വും 
അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ വിഷ്ണുദാസ് 
8-6-2016 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതന് 

പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


1 


ബൈജു , കെ . വി . 


മകൻ 


55 


2 ബെറ്റി , എം . 


മകൾ 


53 


താഴ 


3 


ബിന്ദു , എം . 


50 


33 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശാരദ 


മാതാവ് 


91 


പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതനായ കെ . കെ . വാസുദേവന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


മായ എസ് . ര മായ വിഷ്ണുദാസ് ഭാര്യ 


45 


3 വിഷ്ണുപ്രിയ , വി . 


മകൾ 


22 


20 


4 വിഷ്ണുപ്രസാദ് , വി . 

മകൻ 
പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 


438 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.25 00:43:20 
+ 05'30 ' 


